Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


QA098 


06 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 31 
31st August 2021 

1197 ചിങ്ങം 15 
15th Chingam 1197 


നമ്പർ 


34 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 9 
9th Bhadra 1943 


PART III 


Commissionerate of Land Revenue 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6737 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


വിശാലാക്ഷി അമ്മ 


മാതാവ് 


78 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊ ള്ള ണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


2 


വിഘ്നേഷ് , ജെ . ആർ . 


മകൻ 


26 


( 18 ) 


നമ്പർ ബി5-8669 2021 . 


2021 ആഗസ്റ്റ് 9 . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊ ള്ള ണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


താലൂക്കാഫീസ് , 
നെടുമങ്ങാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


നെടു മ ങ്ങാട് 

താ ലൂ ക്കിൽ കര കുളം വില്ലേജിൽ 
താമ സിച്ച് വര അ ന്ത രി ച്ചു പോയ സി . രാജ മ്മ യുടെ 
അനന്തരാവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യ 
ങ്ങൾക്കും അഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള സാമ്പത്തിക 
ഇടപാടുകൾക്കും ഒഴികെയുള്ള മറ്റെല്ലാവിധ ആവശ്യങ്ങൾ 
ക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി കരകുളം പി . ഒ . , 
കാവടി തല യൽ , ചാമ വിള , തെക്കു ട്ട ത്തിൽ വീട്ടിൽ 
ജെ . ആന്റണി ബോധിപ്പിച്ച അപേക്ഷ കരകുളം വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 23-3-2021 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


Chirayinkeezhu Taluk 


പരസ്യം 


നമ്പർ ബി4-105812021 . 


2021 ആഗസ്റ്റ് 9 . 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ജെ . ആന്റണി 


ഭർത്താവ് 


80 


ചിറ യിൻകീഴ് താലൂക്കിൽ കൂ ന്ത ള്ളൂർ വില്ലേജിൽ 
ചന്ദകൽപം വീട്ടിൽ ശോഭനൻ , എസ് . 5-7-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
ലത , ജി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ കിഴുവിലം - കൂന്തള്ളൂർ 
വില്ലേജാഫീസർമാർ മുഖാന്തിരം അവകാശവിചാരണ നടത്തി 
വരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും പരിശോധി 
ച്ചതിൽ ശോഭ നൻ , എസ് . 5-7-2021 -ാം തീയതി മരണ 
പ്പെട്ടുവെന്നും പരേ തന് താഴെ പറ യുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


2 


മഞ്ജുഷ , ആർ . 


മകൾ 


43 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊ ള്ള ണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ലത , ജി . 


ഭാര്യ 


60 


( 19 ) 


2 


കൃഷ്ണാ ശോഭൻ 


മകൾ 


34 


നമ്പർ ബി5-98272021 . 


2021 ആഗസ്റ്റ് 16 . 


3 


31 


നെടു മ ങ്ങാട് 

താ ലൂ ക്കിൽ കര കുളം വില്ലേജിൽ 
താമ സിച്ച് വര അന്തരിച്ചു പോയ ജയൻ , ബി . 

യുടെ 
അനന്തരാവകാശികൾക്ക് പരേതന്റെ സർവ്വീസ് ആനുകൂല്യ 
ങ്ങൾക്കും മറ്റെല്ലാ വിധ ആവശ്യങ്ങൾക്കു മായി അവകാശ 
സർട്ടിഫിക്കറ്റിനായി കരകുളം പി . ഒ . , കാച്ചാണി , മുടിപ്പുര 
റോഡ് , ശ്രുതിയിൽ വിഘ്നേഷ് , ജെ . ആർ . ബോധിപ്പിച്ച 
ക ര കുളം വില്ലേ ജാ ഫീ സർ 

മു ഖാ ന്തിരം 
വി ചാ രണ നട ത്തി വന്ന റിപ്പോർട്ടും മര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-7-2021 - ൽ മരണ 
പ്പെട്ടതായും പരേ തന്റെ അനന്ത രാ വകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


വിഷ്ണു ശോഭൻ 

മകൻ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസററിൽ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും , തപാൽ മാർഗ്ഗവും ഉള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


അപക്ഷ 


അവ കാ ശ 


താലൂക്കാഫീസ് , 
ചിറയിൻകീഴ് . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


45 


Salim A 


Digitally signed by Salim A 
Date : 2021.09.29 13:52:08 
+ 05'30 ' 


